GOVSS 
OFKERALA 


Regn. No. KERBIL / 2012 /45073 

dated 5-9-2012 with RNI 


सत्यमेव जयते 


കേരള സർക്കാർ 
Government of Kerala 

20 


Reg . No. KL / TV ( N ) /634/ 2018-20 


ക 


സാം 


കേരള ഗസററ് 


KERALA GAZETTE 


ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 

PUBLISHED BY AUTHORITY 


4 


തിരുവനന്തപുരം, 

ചൊവ്വ 


വാല്യം 9 


2020 ആഗസ്റ്റ് 4 

4th August 2020 
1195 കർക്കടകം 20 
20th Karkadakam 1195 


നമ്പർ 


31 


Vol. IX 


No. 


Thiruvananthapuram , 

Tuesday 


1942 ശാവണം 13 
13th Sravana 1942 


PART III 
Forest Department 


പുനലുർ ടിമ്പർ സെയിൽസ് ഡിവിഷൻ 


ദർഘാസ് 

ലഭ്യ മാ കുന്ന അവ സാന തീയതിയും 
സമയവും - 5-8-2020 മുതൽ 14-8-2020 പകൽ 1 മണിവരെ. 


ദർഘാസ് പരസ്യം 


[ നമ്പർ 08 2020-21) 


ദർഘാസ് ഫോറം സ്വീകരിക്കുന്ന അവസാന തീയതിയും 
സമയവും -- 14-8-2020 പകൽ 3 മണിവരെ. 


ദർഘാസ് തുറക്കുന്ന തീയതിയും സമയവും 14-8-2020 
പകൽ 3.30 മണി . 


ദർഘാസ് തുറക്കുന്ന പകരം തീയതി - 21-8-2020 പകൽ 
3.30 മണി . 


നമ്പർ റ്റി.എസ്.പി.7-259 / 2020 . 

2020 ജൂലൈ 22 . 
കേരളാ ഗവർണ്ണർക്കു വേണ്ടി താഴെ വിവ രി ക്കുന്ന 
ജോലികൾ കരാറെടുത്ത് ചെയ്തു തീർക്കു ന്ന തി നായി 
താൽപര്യമുള്ള യോഗ്യരായ രജിസ്റ്റേർഡ് കോൺടാക്ടർമാരിൽ 
നിന്നും സീൽ ചെയ്ത് ദർഘാസുകൾ ക്ഷണിച്ചുകൊള്ളുന്നു . 

ജോലി യുടെ വിവരം - പുനലൂർ ടിമ്പർ സെയിൽ സ് 
ഡിവിഷനിലെ തൂയ്യം സർക്കാർ തടി ഡിപ്പോയിലെ തടികൾ 
വലിച്ച് അട്ടിവയ്ക്കുന്ന പ്രവൃത്തി, 
അടങ്കൽ തുക 

₹ 1,70,000 . 
നിരതദ്രവ്യം ? 4,250 . 

ദർഘാസ് ഫോറത്തിന്റെ വില ? 525 + GST ( 12 % ) + 
Flood Cess ( 1 % ). 


ടെണ്ടർ സ്ഥലം - ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസ്, ടിമ്പർ 
സെയിൽസ് ഡിവിഷൻ , പുനലൂർ. 


ദർഘാസ് ഫോറങ്ങളും ജോലികളെ സംബന്ധിക്കുന്ന 
വിവ ര ങ്ങളും പുനലൂർ ടിമ്പർ സെയിൽസ് ഡിവിഷണൽ 
ഫോറസ്റ്റ് ഓഫീസിൽ നിന്നും ലഭി ക്കു ന്ന താ യി രിക്കും. 
പൂരിപ്പിച്ച സീൽ ചെയ്ത ദർഘാസുകൾ ഈ ഓഫീസിൽ 
സ്വീകരിക്കുന്നതായിരിക്കും. നിശ്ചയിച്ച ദിവസത്തിൽ പൊതു 
അവധിയോ മറ്റ് കാരണങ്ങളാലോ ടെൻഡർ നടക്കാതെ വന്നാൽ 
തൊട്ടടുത്ത പ്രവൃത്തി ദിവസം ടെൻഡർ നടത്തുന്നതായിരിക്കും. 


പൂർത്തീകരണത്തിനുള്ള കാലാവധി -2020-21 സാമ്പത്തിക 
വർഷം ( വ്യവസ്ഥകൾക്ക് വിധേയമായി . 


Gaz . No. 31 / 2020 /DTP ( Forest ) . 


203 


4th AUG . 2020] 


FOREST DEPARTMENT 


460 


12 . 


ഡിപ്പോയിൽ തടികൾ അട്ടി വയ്ക്കുന്നതിനുള്ള പ്രത്യേക 

ടെണ്ടർ വ്യവസ്ഥകൾ 


അട്ടി വയ്ക്കലിനും, ചിസൽ നമ്പറിംഗിനും ശേഷം 
ഡിപ്പോ ഓഫീസർ ഡിപ്പോ സ്റ്റാഫ് ഫ നൽ 
ക്ലാസിഫിക്കേഷൻ നടത്തേണ്ടതാണ്. 


1 . 


13 . 


ത 


ഡിപ്പോ ഓഫീസ റു ടെയോ ഡിപ്പോ ഓഫീസർ 
അ ധി കാ ര പ്പെ ടു ത്തി യിട്ടുള്ള ഉദ്യോഗസ്ഥ ന്റെ യോ 
നിർദ്ദേശാനുസരണം തടികൾ ആയതിന് അനുവദിച്ച 
സ്ഥലത്ത് അട്ടിവയ്ക്കേണ്ടതാണ്. 


ഫ നൽ ക്ലാസി ഫി ക്കേ ഷ നിൽ 

အဂ္ဂ ဒ O) 
ക്ലാസി ഫി ക്കേ ഷൻ ഉണ്ടാ യാൽ ആയത് ഡിപ്പോ 
ഓ ഫീ സ റു ടെ യോ , 

ഡിവി ഷ ണ ൽ ഫോറസ്റ്റ് 
ഓഫീസറുടേയോ നിർദ്ദേശാനുസരണം കോൺട്രാക്ടർ 
വീണ്ടും അട്ടിവയ്ക്കേണ്ടതാണ്. 


2 . 


മെയിൻ പാസിന്റെ അടിസ്ഥാനത്തിൽ തടികൾ വരുന്ന 
മുറയ്ക്ക് അട്ടിവയ്ക്കേണ്ടതാണ്. 


14 . 


3 . 


ഡിപ്പോ ഓഫീസറോ, ഡിപ്പോ ഓഫീസർ അധികാര 
പ്പെ ടു ത്തുന്ന ആളു ടെയോ നിർദ്ദേ ശാ നു സ ര ണം 
തടികൾ ഇനം , ക്ലാസ്, ഗുണ മേന്മ എന്നി വ യുടെ 
അടിസ്ഥാനത്തിൽ അട്ടിവയ്ക്കേണ്ടതാണ്. 


അട്ടി വച്ച് തടി കൾക്കോ, ഡിപ്പോ യിൽ ഇതി നകം 
കിട ക്കുന്ന തടി കൾക്കോ, നില വിൽ നിൽക്കുന്ന 
മരങ്ങൾക്കോ , കെട്ടിടങ്ങൾക്കോ , മറ്റു നിർമ്മിതികൾക്കോ , 
യാതൊരുവിധ കേടുപാടുകളും വരുത്താൻ പാടുള്ളതല്ല . 
അ പ കാരം നഷ്ടം 

വ രു ത്തി യാൽ 
കോൺടാ ക് ടറുടെ ഉത്ത ര വാ ദി ത്വ മാ യി രിക്കും. 
അപ്രകാരമുള്ള നഷ്ടം കോൺടാക്ടറിൽ നിന്നും 
ഈടാക്കുന്നതാണ്. അപ്രകാരം കഴിയാതെ വന്നാൽ 
ആയത് റവന്യൂ റിക്കവറി നിയമപ്രകാരം ഈടാക്കുന്നതാണ്. 


ആ യത് 


4 , 


ഡിപ്പോ ഓഫീസറോ, അദ്ദേഹം അധികാരപ്പെടുത്തുന്ന 
ആളു ടെയോ നിർദ്ദേശാനു സരണം ഈട്ടി, തേക്ക്, 
ഹാർഡ് വുഡ് , ബില്ലറ്റ്, ഫയർ വുഡ് എന്നിവ പ്രത്യേകം 
നിർദ്ദേശിക്കുന്ന സ്ഥലത്ത് അട്ടിവയ്ക്കേണ്ടതാണ്. 


5 . 


15 . 


വരുന്ന തടികൾ ഒരേ സമയം ഡിപ്പോ ഓഫീസർ അട്ടി 
വയ്ക്കേണ്ടതാണ്. 


6 . 


16 . 


ഒരു കാരണ വശാലും ഒരു ക്ലാസിൽപ്പെട്ട തടികൾ 
മറ്റൊരു ലോട്ടിൽ ഉൾപ്പെടാൻ പാടില്ല . 


സോഫ്റ്റ് വുഡ്, ജംഗിൾ വുഡും നാശം ഒഴിവാക്കു 
ന്നതിന് ആദ്യം അട്ടിവെയ്ക്കേണ്ടതാണ്. 
എല്ലാ ക്ലാസ്സിൽപ്പെട്ട തടികളും ഡിവിഷണൽ ഫോറസ്റ്റ് 
ഓഫീസർ ഡിപ്പോ ഓഫീസറുടെ നിർദ്ദേശാനുസരണം 
ഗുണമേന്മയുടെയും ഗർത്ത് ക്ലാസ്സിന്റെയും അടിസ്ഥാന 
ത്തിൽ അട്ടിവയ്ക്കേണ്ടതാണ്. ഹയർ ഗർത്ത് ക്ലാസ്സിലും, 
ലോവർ ഗർത്ത് ക്ലാസ്സിലും വരുന്ന തടികൾ വെവ്വേറെ 
യാണ് അട്ടിവയ്ക്കേണ്ടത്. ഷോർട്ട് ലോഗും, നീളമുള്ള 
ലോഗും (പത്യേകം അട്ടി വയ്ക്കേണ്ട താ ണ് . നല്ല 
തടി ക ളോ , മോശം തടി കളോ (പത്യ്യേകം അട്ടി 
വയ്ക്കേണ്ടതാണ്. 


11 . 


മൽ പരാ മ ർശി ക്കുന്ന എല്ലാ 

ജോലികളും 
പൂർത്തിയായാൽ മാത്രമേ അന്തിമ ബില്ല് നൽകുകയുള്ളൂ. 


[ No. 08 / 2020-21 ) 


No. TSP7-259 /2020 . 


22nd July 2020. 


7 . 


വ്യവസ്ഥ 6 - ൽ പരാമർശിക്കുന്ന രീതിയിൽ ഡിപ്പോ 
ഓഫീസർ എല്ലാ തടികളും അട്ടി വയ്ക്കുന്നതിനുമുമ്പ് 
പരിശോധിക്കേണ്ടതാണ്. 


Sealed competitive tenders superscripting the name of 
the work is invited by the undersigned for and on behalf 
of the Governor of Kerala from registered eligible 
contractors for the following works. 


8 . 


Name of work - Stacking of timber at Govt . timber 
Depot Tuet. 


PAC - Y 1,70,000 


ഡിപ്പോയിലെ സ്റ്റോക്കിന്റെ അടിസ്ഥാനത്തിലും, മാർക്കറ്റ് 
ടന്റിന്റെ അടിസ്ഥാ ന ത്തിലും ഓരോ ലോട്ടിലും 
വയ്ക്കേണ്ട തടികളുടെ അളവ് ഡിപ്പോ ഓഫീസർ 
തീരുമാനിക്കും. ഒരു ലോട്ടിൽ കയറ്റുമതി ഇനം തേക്കും 
ഈട്ടിയും ഓരെണ്ണം വീതം ഉണ്ടായിരിക്കും. കയറ്റുമതി 
ഇനത്തിൽപ്പെട്ട തടികൾ അല്ലാത്തവ 4 ക്യൂ . മീ . 
വരെയുള്ള ലോട്ടുകൾ ആയിരിക്കും, ജംഗിൾവുഡ് 
8 ക . മീ . വരെ യുള്ള ലോട്ടു കൾ ആയിരിക്കും. 
ബില്ലറ്റും, ഫയർവുഡും ഡിപ്പോ ഓഫി സ റുടെ 
നിർദ്ദേശാനുസരണം അട്ടിവയ്ക്കേണ്ടതാണ്. 


EMD_ X 4,250 


Cost of Tender Form_X 525 + GST (12 % ) + Flood Cess 


Period for completion - 2020-21 Financial year 
( As per conditions ). 


9 . 


തടികൾ വാങ്ങുന്ന ആൾക്ക് തടികൾക്ക് എന്തെങ്കിലും 
ന്യൂനതകൾ ഉണ്ടെങ്കിൽ കാണത്തക്കവിധത്തിൽ തടികൾ 
അട്ടിവയ്ക്കേണ്ടതാണ്. 


Laste date and time of sale of tender forms — 5-8-2020 
to 14-8-2020 at 1 p.m. 


Laste date and time for receipt of tender - 14-8-2020 
upto 3.p.m. 


10 . 


ഉന്നത ഉദ്യോഗസ്ഥർക്ക് പരിശോധിക്കത്തക്കരീതിയിൽ 
തടി കൾക്കിട യിൽ 

ആ വ ശ്യ മായ 
ഉണ്ടായിരിക്കേണ്ടതാണ്. 


അക ല o 


Date and time of opening sealed tenders — 14-8-2020 


at 3.30 p.m. 


11 . 


തടികൾ അട്ടി വച്ച തിനു ശേഷം കോൺടാക്ടർ 
തടികളിൽ ചിസൽ നമ്പറിംഗ് നടത്തേണ്ടതാണ്. 


Alternate date of tender - 21-8-2020 at 3.30 p.m. 


204 


4th AUG . 2020) 


FOREST DEPARTMENT 


461 


Name of Officer from whom tender forms are to be 
obtained and to whom sealed tenders are to be 
submitted - Divisional Forest Officer, Timber Sales Division , 
Punalur, Punalur P. 0.- 691 305 . 


time schedule. If the date fixed for tender happens to be 
declared as holiday all proceedings will be done on the 
next working day with the same time schedule specified 
above .. 


If tender does not takes place on 14-8-2020 or due 
to any reason it will be conducted on 21-8-2020 with same 


Timber Sales Division , 
Punalur. 


( Sd. ) 
Divisional Forest Officer. 


ദർഘാസ് പരസ്യം 


നമ്പർ റ്റി.എസ്.പി.3-1019, 2020. 

2020 ജൂലൈ 23 . 
കേരള ഗവർണ്ണർക്കുവേണ്ടി പുനലൂർ ടിമ്പർ സെയിൽസ് ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസർ താഴെ പറയുന്ന പട്ടികയിൽ 
ചേർത്തിരിക്കുന്ന ജോലിക്ക് മുൻപരിചയവും നിശ്ചിത യോഗ്യതയുമുള്ള അംഗീകൃത കരാറുകാരിൽ നിന്നും മുദ്രവച്ച ദർഘാസുകൾ 
ക്ഷണിച്ചുകൊള്ളുന്നു . 


പട്ടിക 


ക്രമ 


ടെണ്ടർ 


ജോലിയുടെ വിവരം 


അടങ്കൽ തുക നിരതദ്രവ്യം 

ദർഘാസ് 

പൂർത്തീകരണത്തിനുള്ള 
(8 ) 

ഫോറത്തിന്റെ വില ( 1 ) കാലാവധി 


നമ്പർ 


നമ്പർ 


1 


6 / 2020-21 


1,57,000 


3,925 


525 + GST (12 % ) 
Flood Cess ( 1 % ) 


എഗ്രിമെന്റ് തീയതി 
മുതൽ 3 മാസം 


കടയ്ക്കാമൺ സർക്കാർ തടി 
ഡിപ്പോയിലെ പഴയ ഓഫീസ് 
കെട്ടിടത്തിന്റെ പുതുക്കിപണികൾ 
സംബന്ധിച്ച പ്രവൃത്തി 


2 


712020-21 


17,000 


425 


315 + GST( 12 % ) 
Flood Cess ( 1 % ) 


എഗ്രിമെന്റ് തീയതി 
മുതൽ 1 മാസം 


കടയ്ക്കാമൺ സർക്കാർ തടി 
ഡിപ്പോ ഓഫീസിന്റെ അഡ്രസ്സ് 
ബോർഡ് സ്ഥാപിക്കുന്നത് 
സംബന്ധിച്ച് പ്രവൃത്തി 


ദർഘാസ് ഫോറം വിതരണം ചെയ്യുന്ന തീയതിയും സമയവും 5-8-2020 മുതൽ 14-8-2020 ഉച്ചയ്ക്ക് 1 മണിവരെ. 


ദർഘാസ് സ്വീകരിക്കുന്ന അവസാന തീയതിയും സമയവും 14-8-2020 വൈകിട്ട് 3 മണിവരെ. 


ദർഘാസ് തുറക്കുന്ന തീയതിയും സമയവും 14-8-2020 വൈ 

വെകിട്ട് 3.30 മണി . 


ഏതെങ്കിലും സാങ്കേതിക കാരണവശാൽ ദർഘാസ് നടക്കാതെ വന്നാൽ ആയത് 21-8-2020 - ന് ടി സ്ഥലത്തും സമയത്തും 
നടത്തുന്നതാണ്. പൂരിപ്പിച്ച ദർഘാസുകൾ രജിസ്റ്റേർഡ് തപാൽ മുഖേന നിശ്ചിത സമയത്തിനുള്ളിൽ ലഭിക്കുകയാണെങ്കിൽ ആയത് 
സ്വീകരിക്കുന്നതായിരിക്കും. ദർഘാസ് ഫോറത്തിന്റെ വില മടക്കി നൽകുന്നതല്ല. 


ദർഘാസുകൾ സ്വീകരിക്കുന്ന അവസാന തീയതിയായ 14-8-2020 വൈകിട്ട് 3.30 മണിക്ക് ഹാജരുള്ള കരാറുകാരുടെ 
സാന്നിദ്ധ്യത്തിൽ താഴെ ഒപ്പിട്ടുള്ള അധികാരിയോ, ടിയാൻ അധികാരപ്പെടുത്തുന്ന ഉദ്യോഗസ്ഥനോ ദർഘാസുകൾ തുറക്കുന്ന 
തായിരിക്കും. 


കേരള പൊതു മരാമത്ത് വകുപ്പിൽ നിലവിലുള്ള നിബന്ധനകൾ എല്ലാം തന്നെ ഈ ജോലിക്കും ബാധകമാണ്. 
ദർഘാസിനൊപ്പം നിശ്ചിത നിരതദ്രവ്യം ഏതെങ്കിലും ദേശസാൽകൃത ബാങ്കിൽ അടച്ച് പുനലൂർ ടിമ്പർ സെയിൽസ് ഡിവിഷണൽ 
ഫോറസ്റ്റ് ഓഫീസർക്ക് മാറത്തക്ക വണ്ണം പ്ലഡ്ജ് ചെയ്ത ഡി . ഡി . യും ഓരോ പ്രവൃത്തിക്കും ? 200 സ്റ്റാമ്പ് പേപ്പറിൽ 
കരാറുകാരൻ ഒപ്പിട്ട പ്രാഥമിക എഗ്രിമെന്റും കൂടി സമർപ്പിക്കേണ്ടതാണ്. അപൂർണ്ണമായ ദർഘാസുകളും നിശ്ചിത നിരതദ്രവ്യം 
ഇല്ലാതെയും നിശ്ചിത സമയത്തുനുള്ളിലും സമർപ്പിക്കാത്തതുമായ ദർഘാസുകൾ നിരസിക്കുന്നതാണ്. ദർഘാസുകൾ കാരണം 
ബോദ്ധ്യപ്പെടുത്താതെ നിരസിക്കുന്നതിനുള്ള അധികാരം താഴെ ഒപ്പിട്ടിരിക്കുന്ന അധികാരിയിൽ നിക്ഷിപ്തമായിരിക്കുന്നതും കാലാ 
കാലങ്ങളിൽ ഉള്ള നികുതി നിരക്കുകൾ ഈ ദർഘാസുകൾക്കും ബാധകമായിരിക്കുന്നതുമാണ്. 


കൂടു തൽ വിവ ര ങ്ങ ൾക്ക് താഴ പറ യുന്ന ഫോൺ നമ്പ രുകളിലോ കേരള ഫോറസ്റ്റ് ഡിപ്പാർട്ട് മെന്റിന്റെ 
www.forest.kerala.gov.in എന്ന വെബ്സൈറ്റിലോ ബന്ധപ്പെടേണ്ടതാണ്. 


1 . 


ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസ്, ടിമ്പർ സെയിൽസ് ഡിവിഷൻ , പുനലൂർ: 


0475-2222617 


2 , 


ഗവൺമെന്റ് തടി ഡിപ്പോ, കടയ്ക്കാമൺ: 


8547600762 


205 


4th Aug. 2020] 


FOREST DEPARTMENT 


462 


No. TSP3-1019 / 2020 . 


23rd July 2020 . 


Sealed competitive tenders superscripting the name of the work in the prescribed form are invited from approved 
eligible contractors by the undersigned for and on behalf of the Governor of Kerala for the following works in Table 


furnished below. 


TABLE 


Sl . 


Tender 


Name of Work 


PAC 


EMD 


Cost of tender 


Period for 


No. 


No. 


form ( ) 


completion 


1 


6 /2020-21 Renovation of old Depot Office 


1.57.000 


3.925 


525 + GST ( 12 % ) + 


3 months from the 


Building at Kadakkamon Depot 


Flood Cess ( 1 % ) 


date of agreement. 


2 


7 /2020-21 Providing address board at Depot 


17,000 


425 


315 + GST ( 12 % ) + 


1 months from the 


Office, Kadakkamon 


Flood Cess ( 1 % ) 


date of agreement 


Date and time of issue of tender forms — 5-8-2020 to 14-8-2020 at 1p.m. 


Last date and time of receipt of tender - 14-8-2020 upto 3.p.m. 


Date & time of opening of tender - 14-8-2020 at 3.30 p.m. 


In case the tender is not materialized on 14-8-2020 due to any reason it will be conducted on 21-8-2020 at the same 
place and time . Incomplete tenders and tenders without EMD or tender received after the stipulated time are liable to be 
rejected without assigning any reasons thereof . The cost of tender form is not refundable . 


The filled up and sealed tenders will be received at the office of the undersigned up to 3 p.m. on 14-8-2020 and will 
be opened by the undersigned or an officer authorised by him on the same day at 3.30 p.m in the presence of tenderers. 
Tender can be submitted to the undersigned by registered post also . 


All the conditions prevailing in Kerala Public Works Department and Kerala Forest Department will be applicable to 
these works. EMD will be accepted through DD taken from any of the Nationalized /Scheduled Bank in favour of Divisional 
Forest Officer, Timber Sales Division , Punalur. Tender should be submitted with a preliminary agreement executed in a stamp 
paper worth 200. Incomplete ternders and tenders without EMD or tender received after the stipulated time are liable to 


be rejected. 


More details regarding the works can be received from the contact details furnished below during working hours 


and also from website : www.forest.kerala.gov.in 


1 . 


Divisional Forest Officer, Timber Sales Division , Punalur: 0475-2222617 


2. 


Govt . Timber Depot, Kadakkamon : 


8547600762 


Timber Sales Division , 


( Sd . ) 


Punalur. 


Divisional Forest Officer 


206 


